Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





ത്ന ചി Reg. No. KL/TV(NY/634/2018-20 


2020 





KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2020 ഡിസംബര്‍ 15 


തിരുവനന്തപുരം, 
വാല്യം 9 ചൊവ്വ ൦2 ൨0 2020 നമ്പര്‍ 
1196 വൃശ്ചികം 30 49 
Vol. IX Thiravananthapuram, 30th Vrischikam 1196 No, 
Tuesday 1942 അഗഗഹായനം 24 


24th Agrahayana 1942 








PART 111 
Notifications by Heads of Departments 


Commissionerate of Land Revenue 





15th Dec. 2020] COMMISSIONERATE OF LAND REVENUE 8614 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ MALAPPURAM DISTRICT 
നമ്പര്‍ ബന്ധം 
Ernad Taluk 
1 നളിനി ഭാര്യ 68 
പരസ്യം 
2 ശിവകുമാരന്‍ മകന്‍ 48 


(9) 


നമ്പര്‍ സി2-8311/2020. 2020 ഒക്ടോബര്‍ 23. 


പട്ടാമ്പി താലൂക്ക്‌, തൃത്താല വില്ലേജ്‌, തൃത്താല 
അംശം, ഞാങ്ങാട്ടിരി ദേശത്ത്‌ അക്കുരത്ത്‌ മന വീട്ടില്‍ 
രമണി, എം. പി. എന്നവര്‍ 27-1-2020-ാം തീയതി 
മരണപ്പെട്ടു വെന്നും ടിയാളുടെ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടേണ്ടതിലേക്കായി 
പരേതയുടെ മകന്‍ പ്രസാദ്‌, എ. എന്‍., അക്കൂരത്ത്‌ മന, 
ഞാങ്ങാട്ടിരി, തൃത്താല എന്നയാള്‍ സമര്‍പ്പിച്ച 
അപേക്ഷയെക്കുറിച്ച്‌ അന്വേഷണം നടത്തിയതില്‍ താഴെ 
പറയുന്നവര്‍ മാത്രമാണ്‌ പരേതയുടെ നിയമാനുസൃതമായ 
അവകാശികള്‍ എന്നു കാണുന്നതിനാല്‍ അവരെ മാഠ്രതം 
അവകാശികളായി കാണിച്ചുകൊണ്ട്‌ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തിയ തീയതി 
മുതല്‍ 30 ദിവസത്തിനകം ഈ ആഫീസില്‍ ഹാജരായി 
രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ടതാണ്‌. തപാല്‍മാര്‍ഗ്ഗമോ 
നിശ്ചിത കാലാവധിക്കുശേഷമോ സമര്‍പ്പിക്കപ്പെടുന്ന 
അപേക്ഷകള്‍ സ്വീകാര്യമല്ല. 


അവകാശികള്‍ക്ക്‌ 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പ്രിയ നാരായണന്‍ മകള്‍ 38 
2 പ്രസാദ്‌, എ. എന്‍. മകന്‍ 35 


(10) 


നമ്പര്‍ സി2-8312/2020. 2020 ഒക്ടോബര്‍ 23. 


പട്ടാമ്പി താലൂക്ക്‌, ഓങ്ങല്ലൂര്‍ 1 വില്ലേജ്‌, 
മരുതൂര്‍ പുലാശ്ശേരിക്കര, നവനീതം വിട്ടില്‍ 
ജിഷ്ണു നാരായണന്‍, ബി. എന്നയാള്‍ 
തീയതി മരണപ്പെട്ടുവെന്നും ടിയാന്റെ അവകാശിക്ക്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കിട്ടേണ്ടതിലേക്കായി 
പരേതന്റെ മാതാവി ജ്യോതി, പി. കെ., നവനീതം, പുലാശ്ശേരിക്കര, 
മരുതൂര്‍ എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയെക്കുറിച്ച്‌ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ മാരരതമാണ്‌ 
പരേതന്റെ നിയമാനുസൃതമായ അവകാശി എന്നു 
കാണുന്നതിനാല്‍ അവരെ മാര്തം അവകാശികളായി 
കാണിച്ചുകൊണ്ട്‌ ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നത്‌ സംബന്ധിച്ച്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപം ഉള്ളപക്ഷം ഈപരസ്യം 
ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തിയ തീയതി മുതല്‍ 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ ഹാജരായി രേഖാമൂലം ആക്ഷേപം 
തെളിയിക്കേണ്ടതാണ്‌. തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത 
കാലാവ ധിക്കുശേഷമോ സമര്‍പ്പി ക്കപ്പെടുന്ന അപേക്ഷകള്‍ 
സ്വീകാര്യമല്ല. 


15-3-2019-90 


പേര്‍ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
ജ്യോതി, പി. കെ. മാതാവ്‌ 46 
താലൂക്കാഫീസ്‌, (ഒപ്പ്‌) 
പട്ടാമ്പി. തഹശീൽദാർ. 


() 


നമ്പര്‍ ഇ2-190/2020. 2020 സെപ്റ്റംബര്‍ 7. 


ഏറനാട താലൂക്കില്‍ എടവണ്ണ വില്ലേജില്‍ കണ്ടാലപ്പെറ്റ 
വീട്ടില്‍ എടവണ്ണ പി. ഒ., മലപ്പുറം ജില്ലയില്‍ താമസിച്ചിരുന്ന 
രാമന്‍കുട്ടി എന്നയാള്‍ 17-12-2019-ാ൦ തീയതി മരണപ്പെട്ടിരിക്കുന്നു. 
ടിയാന്റെ അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി 
ടിയാന്റെ മകന്‍ അറുമുഖന്‍ എന്നയാള്‍ ഈ 
ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നയാളെ അനന്തരാവകാശിയായി 
റിപ്പോര്‍ട്ട ചെയ്യപ്പെട്ടിരിക്കുന്നു. 


പേര്‍ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
അറുമുഖന്‍ മകന്‍ 61 


മേല്‍പ്പറഞ്ഞയാളെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 


അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 
(2) 


നമ്പര്‍ ഇ2-205/2020. 2020 സെപ്റ്റംബര്‍ 7. 


ഏറനാട്‌ താലൂക്കില്‍ ആനക്കയം വില്ലേജില്‍ ഗിരിനിലയം 
വീട്ടില്‍ ഇരുമ്പുഴി പി. ഒ., മലപ്പുറം ജില്ലയില്‍ താമസിച്ചിരുന്ന 
ഗിരീഷ്‌, സി. എന്നയാള്‍ 12-10-2019-ാ൦ തീയതി മരണപ്പെട്ടിരിക്കുന്നു. 
ടിയാന്റെ അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി 
ടിയാന്റെ മാതാവ്‌ 


ഗിരീഷ്‌, സി. എന്നയാള്‍ ഈ 


ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ അന്വേഷണം 


നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാ 
വകാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അരവിന്ദാക്ഷന്‍ മകന്‍ 68 
2 ജയച്ര്ദ്രന്‍, സി. 58 56 
3 ഗിരീഷ്‌, സി. 53 


മമ 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 


അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


15th Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8615 





(3) 


നമ്പര്‍ ഇ2-185/2020. 2020 സെപ്റ്റംബര്‍ 7. 


ഏറനാട താലൂക്കില്‍ തൃക്കലങ്ങോട്‌ വില്ലേജില്‍ ചാത്തോലി 
വീട്ടില്‍ തൃക്കലങ്ങോട്‌ പി. ഒ., മലപ്പുറം ജില്ലയില്‍ 
താമസിച്ചിരുന്ന മൂസ, സി. എന്നയാള്‍ 10-12-2016-ോം തീയതി 
മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ മകന്‍ ഷഫീഖെ ചാത്തോലി, 
ചാത്തോലി എന്നയാള്‍ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷ 
യിന്‍മേല്‍ അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ 
അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പാത്തുക്കുട്ടി നെല്ലിപറമ്പന്‍ മാതാവ്‌ 89 
2 സക്കീന അറയിലകത്ത്‌ ഭാര്യ 62 
3 ഷഫീഖ്‌ ചാത്തോലി മകന്‍ 45 
4 ഷിഫാന ചാത്തോലി മകള്‍ 42 


5 നസിയ, സി. [ി 39 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ ഇ2-186/2020. 2020 സെപ്റ്റംബര്‍ 7. 


ഏറനാട്‌ താലൂക്കില്‍ ആനക്കയം വില്ലേജില്‍ കോഴിശ്ശേരി 
വീട്ടില്‍ പാപ്പിനിപ്പാറ പി. ഒ., മലപ്പുറം ജില്ലയില്‍ 
താമസിച്ചിരുന്ന മുഹമ്മദ്‌ അലി എന്നയാള്‍ 25-12-2019-ാഠ 
തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടു ന്നതിനു വേണ്ടി ടിയാന്റെ സഹോദരന്‍ 
ഹംസ കോഴിശ്ശേരി എന്നയാള്‍ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ അന്വേഷണം നടത്തിയതില്‍ താഴെ 


പറയുന്നവരെ അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 

1 ആയിശ മാതാവ്‌ 72 

2 ഖദീജ സഹോദരി 57 

3 ഹംസ കോഴിശ്ശേരി സഹോദരന്‍ 56 

4 അബ്ദുള്ള ം 50 

5 മൈമുന സഹോദരി 47 

6 അസ്മാബി കറുത്തേടത്ത്‌ ഭാരൃ 48 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


141 


(5) 


നമ്പര്‍ ഇ2-243/2020. 2020 സെപ്റ്റംബര്‍ 7. 


ഏറനാട്‌ താലൂക്കില്‍ മേല്‍മുറി വില്ലേജില്‍ പുലാട്ടുകോളനി 
വീട്ടില്‍ മേല്‍മുറി പി. ഒ., മലപ്പുറം ജില്ലയില്‍ താമസിച്ചിരുന്ന 
ശ്രീദേവി എന്നവര്‍ 8-6-2019-ാ൦ തീയതി മരണപ്പെട്ടിരിക്കുന്നു. 
ടിയാളുടെ അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി 
ടിയാളുടെ മകന്‍ ഉണ്ണികൃഷ്ണന്‍, പി. സി. എന്നയാള്‍ ഈ 
ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ അന്വേഷണം നട 
ത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 
റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പരമേശ്വരന്‍, പി. സി. മകന്‍ 39 
2 ഉണ്ണികൃഷ്ണന്‍, പി. സി. > 36 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(6) 


നമ്പര്‍ ഇ2-195/2020. 2020 സെപ്റ്റംബര്‍ 7. 


ഏറനാട്‌ താലൂക്കില്‍ വെട്ടിക്കാട്ടിരി വില്ലേജില്‍ അരിയമ്പ 
വീട്ടില്‍, പാണ്ടിക്കാട്‌ പി. ഒ., മലപ്പുറം ജില്ലയില്‍ 
താമസിച്ചിരുന്ന എ. ഇബ്രാഹിം എന്നയാള്‍ 3-1-2014-ാം തീയതി 
മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ മകന്‍ ഷാജിദ്‌, എ. 
എന്നയാള്‍ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവ 
കാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 
1 കുഞ്ഞിക്കതിയുമ്മ ഭാര്യ 72 
2 അബുബക്കര്‍ സിദ്ധീഖ്‌ മകന്‍ 56 
3 ലൈല മകള്‍ 58 
4 സൂബൈദ 53 47 
56 മുജീബ്റഹ്മാന്‍ മകന്‍ 46 
6 ഫാത്തിമത്ത്‌ സുഹ്റ അരിര്പ മകള്‍ 45 
7 ജമീല [ി 43 
8 ഉമ്മുകുല്‍സു ം 4 
9 റുഖിയ > 39 
10 ഷാജിദ്‌, എ. മകന്‍ 37 
11 സുബൈര്‍ ി 34 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 





15th Dec. 2020] COMMISSIONERATE OF LAND REVENUE 8616 
(7) ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
നമ്പര്‍ ഇ2-200/2020. 2020 സെപ്റ്റംബര്‍ 7. 
° 1 ആയിഷ ഭാര്യ 57 
ഏറനാട്‌ താലൂക്കില്‍ പാണ്ടിക്കാട്‌ വില്ലേജില്‍ മണ്ടായി 2 ഷിഹാന, സി. പി. മകള്‍ 39 
വീട്ടില്‍ കൊളപ്പറമ്പ്‌ പി. ഒ., മലപ്പുറം ജില്ലയില്‍ 3 ഷിബ്ന ംം 36 
താമസിച്ചിരുന്ന മറിയുമ്മ എന്നവര്‍ 10-3-2020-00 O1WM) & റിഫാന ചെറുപള്ളിക്കല്‍ 7 ട്ട 
മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ അനന്തരാവകാശിയെ ം 
5 യാഷിദ്‌ അലി, സി. പി. മകന്‍ 30 


സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാളുടെ മകന്‍ മുഹമ്മദാലി, പി. 
എന്നയാള്‍ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവ 
കാശിയായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


പേര്‍ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
മുഹമ്മദാലി മകന്‍ 55 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(8) 


നമ്പര്‍ ഇ2-196/2020. 2020 സെപ്റ്റംബര്‍ 7. 


ഏറനാട താലൂക്കില്‍ കാവനൂര്‍ വില്ലേജില്‍ അര്‍ച്ചന ഹസ്‌ 
വീട്ടില്‍ കാവനൂര്‍ പി. ഒ., മലപ്പുറം ജില്ലയില്‍ താമസിച്ചിരുന്ന 
അംബുജാക്ഷി, സി. പി. എന്നവര്‍ 24-6-2020-ാം തീയതി 
മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ അനന്തരാവകാശികളെ സ്ഥപിച്ചു 
കിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ മകന്‍ വിജിത്ത്‌ മേനോന്‍, എം. കെ. 
എന്നയാള്‍ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ 
അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സോയ, എം. കെ. മകള്‍ 35 
2 വിജിത്ത്‌ മേനോന്‍, എം.കെ. മകന്‍ 33 
3 മാധവി അമ്മ മാതാവ്‌ 84 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(9) 


നമ്പര്‍ ഇ2-192/2020. 2020 സെപ്റ്റംബര്‍ 7. 


ഏറനാട്‌ താലൂക്കില്‍ എടവണ്ണ വില്ലേജില്‍ ചെറുപള്ളിക്കല്‍ 
വീട്ടില്‍ എടവണ്ണ, പി. ഒ., മലപ്പുറം ജില്ലയില്‍ താമസിച്ചിരുന്ന 
അബ്ദുസലാം എന്നയാള്‍ 28-6-2020-ഠാം തീയതി മരണ 
പ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ സ്ഥാപിച്ചു 
കിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ മകന്‍ യാഷിദ്‌ അലി, സി. പി. 
എന്നയാള്‍ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ 
അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


142 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(10) 


നമ്പര്‍ ഇ2-199/2020. 2020 സെപ്റ്റംബര്‍ 7. 


ഏറനാട്‌ താലൂക്കില്‍ മലപ്പുറം വില്ലേജില്‍ നെച്ചിക്കാടന്‍ 
വീട്ടില്‍ മലപ്പുറം അപ്ഹില്‍ പി. ഒ. മലപ്പുറം ജില്ലയില്‍ 
താമസിച്ചിരുന്ന രാധാകൃഷ്ണന്‍, എന്‍. എന്നയാള്‍ 28-6-2020-ഠ൦ 
തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചു കിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ മകന്‍ വിനീത്‌, എന്‍. 
എന്നയാള്‍ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവ 
കാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശോഭന, എം. ഭാര്യ, 61 
2 വിനീത്‌, എന്‍. മകന്‍ 36 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(1) 


നമ്പര്‍ ഇ2-189/2020. 2020 സെപ്റ്റംബര്‍ 7. 


ഏറനാട്‌ താലൂക്കില്‍ ആനക്കയം വില്ലേജില്‍ 
ഏലായിത്തൊടി വീട്ടില്‍ പാപ്പിനിപ്പാറ പി. ഒ., മലപ്പുറം 
ജില്ലയില്‍ താമസിച്ചിരുന്ന സുലൈമാന്‍, ഇ. ടി. എന്നയാള്‍ 
7-6-2019-ാ൦ തീയതി മരണസപ്പപെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി 
ടിയാന്റെ ഭാരൃ സബ്നമോള്‍, കെ. സി. എന്നവര്‍ ഈ 
ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 
റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സബ്നമോള്‍, കെ. സി. ഭാര്യ 34 
2 മൂഹമ്മദ്‌ സിനാന്‍, ഇ. ടി. മകന്‍ 14 
3 മുഹമ്മദ്‌ സന്‍ഹാന്‍, ഇ ടി. 3 7 
4 മുഹമ്മദ്‌ സൈഹാന്‍, ഇ. ടി. » 3 
ട കതിയുമ്മ, പി. പി. മാതാവ്‌ 80 


15th Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 


8617 





മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(12) 


Mme 2-76/2020/TLKERD. 2020 സെപ്റ്റംബര്‍ 7. 


ഏറനാട്‌ താലൂക്കില്‍ നറുകര വില്ലേജില്‍ മൊടത്തീരി 
വീട്ടില്‍ നറുകര പി. ഒ., മലപ്പുറം ജില്ലയില്‍ താമസിച്ചിരുന്ന 
മൊയ്തീന്‍ മൊടത്തീരി എന്നയാള്‍ 17-3-2014-ഠഠ തീയതി 
മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടു ന്നതിനു വേണ്ടി ടിയാന്റെ മകന്‍ 
അബ്ദുലത്തീഫ്‌, എം. എന്നയാള്‍ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ അന്വേഷണം നടത്തിയതില്‍ താഴെ 


പറയുന്നവരെ അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 

1 നബീസ, എം. ഭാര്യ 58 

2 അബ്ദുല്‍ ജലീല്‍ മൊടത്തീരി മകന്‍ 40 

3 അബ്ദുല്‍ലത്തീഫ്‌, എം. > 34 

4 സാബിറ മകള്‍ 31 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(13) 


Mme 2-194/2020/TLKERD. 2020 സെപ്റ്റംബര്‍ 7. 


ഏറനാട്‌ താലൂക്കില്‍ എടവണ്ണ വില്ലേജില്‍ എഴുത്തച്ചന്‍ 
വീട്ടില്‍ പത്തപ്പിരിയം പി. ഒ., മലപ്പുറം ജില്ലയില്‍ 
താമസിച്ചിരുന്ന നാരായണന്‍കുട്ടി, എ. വി. എന്നയാള്‍ 
23-1-2016-ോം തീയതി മരണസപ്പട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി 
ടിയാന്റെ ഭാരൃ ഉഷ, പി. വി. എന്നവര്‍ ഈ ഓഫീസില്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 
റിപ്പോര്‍ട്ട ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഉഷ, പി. വി. ഭാര്യ 56 
2 ഷിനു, എ. വി. മകള്‍ 33 
3 നിഷി 28 


മമ 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


Gaz. No. 49/2020/DTP (CLR). 


143 


(4) 


Mme @2-3475/2020/TLKERD. 2020 സെപ്റ്റംബര്‍ 7. 


ഏറനാട്‌ താലൂക്കില്‍ വെറ്റിലപ്പാറ വില്ലേജില്‍ ചാലില്‍ 
വീട്ടില്‍ 
താമസിച്ചിരുന്ന കുര്യാക്കോസ്‌ എന്നയാള്‍ 13-7-2019-00 MIMO 


വെറ്റിലപ്പാറ പി. ഒ., മലപ്പുറം ജില്ലയില്‍ 
മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ സ്ഥാപിച്ചു 
കിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ ഭാരൃ അന്നകുട്ടി ചാലില്‍ 
എന്നവര്‍ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
നടത്തിയതില്‍ താഴെ 


അന്വേഷണം പറയുന്നവരെ 


അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അന്നകൂട്ടി ഭാര്യ 60 
ക മഞ്ജു കുര്യന്‍ മകള്‍ 38 
3 മനു, കെ. മകന്‍ 36 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 


അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 
(15) 


Mme @2-191/2020/TLKERD. 2020 സെപ്റ്റംബര്‍ 7. 


ഏറനാട താലൂക്കില്‍ എടവണ്ണ വില്ലേജില്‍ കല്ലിങ്ങല്‍വീട്ടില്‍ 
എടവണ്ണ പി. ഒ., മലപ്പുറം ജില്ലയില്‍ താമസിച്ചിരുന്ന 
ദുല്‍ക്കിഫിലി എന്നയാള്‍ 13-8-2018-90 തീയതി 
മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ ഭാരൃ നഫീസ 
എന്നവര്‍ ഈ ഓഫീസില്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
നടത്തിയതില്‍ താഴെ 


അന്വേഷണം പറയുന്നവരെ 


അനന്തരാവകാശികളായി റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 നഫീസ ഭാര്യ 52 
2 അസ്ക്കലാനി കല്ലിങ്ങല്‍ മകന്‍ 29 
3 സുനില, കെ. മകള്‍ 33 
4 നവാസ്‌, കെ. മകന്‍ 24 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ 
ഈ പരസ്യം ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട്‌ തഹശീല്‍ദാര്‍ക്ക്‌ എഴുതി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലില്‍ വരുന്നതോ ആയ 


അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


താലുക്കാഫീസ്‌, 


(ഒപ്പ്‌) 


ഏറനാട്‌. തഹശീല്‍ദാര്‍. 


